Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


COVERN 


0 


കേ 


ാർ. 


ൽ 


- 
ള സർട്ടി 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol . I 
വാല്യം 1 ) 


30th October 2012 
2012 ഒക്ടോബർ 30 
8th Karthika 1934 
1934 കാർത്തികം 8 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ ഇ2- 36136 /2011/ റ്റി . 

2012 ഒക്ടോബർ 19. 
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ 
കീഴിലുള്ളതും പുളിങ്കുടി എ . ആർ. ക്യാമ്പിൽ സൂക്ഷിച്ചിരി 
ക്കുന്നതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 2012 നവംബർ 
മാസം 20 -ാം തീയതി പകൽ 11 മണിക്ക് പുളിങ്കുടി എ .ആർ. 
ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന 
നടത്തുന്നതാണ്. 

നിരത 
കമ രജി. നമ്പർ 

മോഡൽ 
നമ്പർ 

ദ്രവ്യം 


ടി വാഹ ന ങ്ങളുടെ വിൽപ്പ ന യ് ക്ക് ദർ ഘാ സുകൾ 
സ്വീകരിക്കുന്നതാണ്. 2012 നവംബർ 17 -ാം തീയതി പകൽ 
4 മണിക്ക് മുമ്പ് ടി ദർഘാസ് തിരുവനന്തപുരം റൂറൽ ജില്ലാ 
പോലീസ് മേധാവിയുടെ ആഫീസിൽ എത്തിക്കേണ്ടതാണ്. 
ദേശസാൽക്കത് ബാങ്കിൽ നിന്നും ജില്ലാ പോലീസ് മേധാവി, 
തിരുവനന്തപുരം റൂറൽ എന്ന പേരിലെടുത്ത ഡിഡി അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന കവറിന് മുക 
ളിൽ വാഹന ലേലത്തിനുള്ള ടെൻഡർ എന്ന് എഴുതിയിരി 
ക്കേണ്ടതാണ്. 

- ലേല ം അ വ സാ നി ച്ചാ ലു ടൻ ബന്ധ പ്പെട്ട വരുടെ 
മുമ്പിൽവച്ചു തന്നെ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ 
ടെൻഡറിലോ കൂടുതൽ തുക കാണുന്ന ആൾക്ക് ലേലം 
താൽകാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ടി തുകയുടെ പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) വില്പന 
നികുതിയും ഉൾപ്പെടെ ലേല സ്ഥലത്തു വച്ചു തന്നെ അടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെൻഡർ സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനകം ബാക്കി തുകയും 
നിയ മാ നു സ ര ണ മു ള്ള നികു തി കളും അടച്ച് സ്വന്തം 
ഉത്ത ര വാ ദി ത്വ ത്തിലും ചെല വിലും വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 

ഏതെങ്കിലും കാര ണ ത്താൽ ലേലം സ്ഥിര പ്പെടുത്തി 
കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിൽ മുതൽ കൂട്ടുന്നതും വാഹനം 
പുനർലേലം ചെയ്യുന്ന തു മാ യി രിക്കും. പുനർലേലത്തിൽ 


1 
| 2 

3 
4 


കെ .എൽ.01. എം . 9951 ഡീസൽ ജീപ്പ് 1998 
കെ .എൽ.01. പി. 7320 ഡീസൽ ജീപ്പ് 1999 
കെ .എൽ.01. എസ്. 820 ഡീസൽ ജീപ്പ് 2000 
കെ .എൽ. 01. എക്സ് 9310 ഡീസൽ ജീപ്പ് 2002 


4,800 
5,000 
5, 100 
5,700 


ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ 
ലേല ദിവസം ലേല സ്ഥലത്ത് ഹാജരാകേണ്ട തും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നിരതദ്രവ്യം അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം മടക്കിക്കൊടുക്കുന്നതാണ്. 


18th SEPT. 2012 ) 


POLICE DEPARTMENT 


42 


എന്തെ ങ്കിലും നഷ്ടം സംഭ വിച്ചാൽ ആ യത് മുൻ 
ലേലക്കാരനിൽ നിന്ന്ഈടാക്കുന്നതിനും കൂടുതലായി കിട്ടുന്ന 
തുകയ്ക്ക്മുൻലേലക്കാരൻ അവകാശിയല്ലാത്തതുമായിരിക്കും. 

മേൽ കാണിച്ച വാഹനം പരിശോധിക്കണമെന്നുള്ളവർക്ക് 
പ്രവൃത്തിദിവസങ്ങളിൽ ആഫീസ് സമയത്ത് തിരുവനന്തപുരം 
റൂറൽ സായുധ സേനാ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ അനുമതി 
യോടുകൂടി പുളിങ്കുടി എ .ആർ. ക്യാമ്പിലുള്ള എം. ടി. സ്റ്റോറിൽ 
നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേല തീയതി മാറ്റിവയ്ക്കുന്നതിനോ 
ലേലം/ ടെൻഡർ സ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം 
തിരു വ ന ന്ത പുരം ജില്ലാ പോലീസ് മേധാ വി യിൽ 
നിക്ഷിപ്തമാണ്. 


പോലീസ് മേധാ വിയുടെ കാര്യാ ല യ ത്തിൽ 1 - 1 - 2013 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസി 
നോ ടൊപ്പം മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെങ്കിലും ഒരു 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും പാലക്കാട് ജില്ലാ പോലീസ് 
മേധാവിയുടെ പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം 
ചെയ്യേണ്ടതാണ്. ദർഘാസ് അടക്കം ചെയ്ത കവറിന് പുറത്ത് 
“ ഡിപ്പാർട്ടുമെന്റ് വാഹനം ............... നമ്പർ ലേലത്തിൽ 
വാങ്ങുവാനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ട 
താണ്. ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലേയോ ദർഘാസിലേയോ തുകയിൽ ഏതാണോ 
കൂടുതൽ ആയതിന് ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ 
എടുത്തയാൾ ഉടൻതന്നെ ലേലം/ ദർഘാസ് തുകയുടെ പകുതി 
സംഖ്യ ( നിരതദ്രവ്യം കിഴിച്ച്) ലേല സ്ഥലത്തു വച്ചു തന്നെ 
അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ (മുഴുവൻ തുക നികുതി അട 
ക്കം ) ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കൈപ്പറ്റി 
പത്ത് ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേല 
വസ്തുക്കൾ ( വാഹനം) നീക്കം ചെയ്യേണ്ടതുമാണ്. 


( ഒപ്പ്) 


ജില്ലാ പോലീസ് ഓഫീസ്, 
തിരുവനന്തപുരം റൂറൽ. 


ജില്ലാ പോലീസ് മേധാവി. 


ലേല പരസ്യം 


നമ്പർ ഇ2- 42974 / 12 / പാ . 


2012 ഒക്ടോബർ 16 . 


പാലക്കാട് ജില്ലാ സായുധസേനാ ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ 
കാര്യാ ല യ ത്തിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെ പ്പറയുന്ന 
ഡിപ്പാർട്ടുമെന്റൽ വാഹനങ്ങൾ 4 -1- 2013 -ാം തീയതി 11 മണിക്ക് 
മേൽപ്പടി കാര്യാലയത്തിൽവെച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. 


ലേലംകൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
ബന്ധ പ്പെട്ട യാളുടെ നിരതദവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും, വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പു ന ർ ലേ ല ത്തിൽ സർക്കാ രിന് എന്തെ ങ്കിലും നഷ്ടം 
സംഭ വിച്ചാൽ ആ യതിന് ആദ്യം ലേലം കൊണ്ടയാൾ 
ഉത്തരവാദിയാവുന്നതും നഷ്ടപ്പെട്ട സംഖ്യ ടിയാനിൽ നിന്നും 
ഈടാക്കാൻ നടപടി സ്വീകരിക്കുന്നതുമാണ്. പുനർലേലത്തിൽ 
കൂടുതൽ തുക ലഭിച്ചാൽ ടിയാൻ ആയതിന് അവകാശി 
ആയിരിക്കുന്നതല്ല . ലേല വസ്തുക്കൾ ( വാഹനം) ലേലത്തിനു 
മുമ്പുള്ള പത്ത് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ വൈകു ന്നേരം 5 മണി വരെയുള്ള പവ്യത്തി 
സമ യ ങ്ങ ളിൽ കല്ലേ ക്കാട് സായുധ സേനാ ക്യാമ്പിൽ 
ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ മുൻകൂർ അനുമതിയോടെ പരിശോധി 
ക്കാവുന്നതാണ്. 


ക്രമ 
നമ്പർ 


വാഹന വിവരണം 


- മോഡൽ 


1998 


കെ .എൽ. ഇ 8360 എയിച്ചർ ബസ്സ് 
കെ .എൽ. സി 6798 എയിച്ചർ ബസ്സ് 


1995 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
നടക്കുന്ന സ്ഥലത്ത് നേരിട്ട് ഹാജ രാ കേ ണ്ടതും ലേലം 
തുടങ്ങുന്നതിന് 1 മണിക്കൂർമുമ്പ് - 3,500 നിരതദ്രവ്യമായി 
കെട്ടിവെയ്ക്കേണ്ടതും ആയത് ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ 
കാര്യാലയത്തിലടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
പ്രകാരമുള്ള ലേലം മാറ്റിവെയ്ക്കുന്നതിനോ ലേലം/ ദർഘാസ് 
വില്പന അസ്ഥിര പ്പെ ടു ത്തുകയോ ചെയ്യാനുള്ള പൂർണ്ണ 
അധികാരം ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കു ന്ന 
വ രിൽ നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത ക വ റിൽ ജില്ലാ പോലീസ് ഓഫീസ്, 
ദർഘാസുകൾ നേരിട്ടോ തപാൽമാർഗ്ഗമോ പാലക്കാട് ജില്ലാ പാലക്കാട്. 


(ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


